Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


- Reg . No. KL /TV ( N )/ 634/ 2012 -14 


GOVERN 


4 . 


ക 


രള സർക് 
MENT OF 


കാർ 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 18 
18th February 2014 

1189 കുംഭം 6 
6th Kumbham 1189 

1935 മാഘം 29 
29th Magha 1935 


Vol. III 


| 


No . 


Thiruvananthapuram, 

Tuesday 


PART III 


Marine Department 


ദർഘാസ് പരസ്യം 


- (1) 


(2) 


( 3 ) 


നമ്പർ ഡി2 - 3312 / 2013 / ഇഇ. 


2014 ജനുവരി 31. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് തിരു വ ന ന്ത പുരം ഡിവിഷൻ, 
വിഴിഞ്ഞം താഴെപ്പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി അംഗീകൃത 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച കവറുകളിൽ ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ 

പ്രവൃത്തിയുടെ പേരും 

ഏകദേശ അടങ്കൽ തുകയും 
- (1) 

(2 ) 


3 31/ ഇ ഇ / 2 013 - 14 - ആ ഴാകുളം ജം ഗ് ഷ ൻ 
മു ത ൽ മക്കാ നി ക്ക ൽ വ ർ ക്ക് ഷാ പ് 
ജംഗ്ഷൻ വരെയുള്ള റോഡിനിരുവശത്തേയും 

മെ ക്കാ നി ക്ക ൽ വർക്ക് ഷോപ്പിന്റെ ചുറ്റു 
മതിലിന്റെ ഉൾവശത്തുള്ള ഏരിയായിലേയും 

പ്രാജക്റ്റ് ഏരിയായിലേയും വിഴിഞ്ഞംമുസ്ലീം 
പള്ളി യ് ക്ക് പുറ കു വ ശ ത്ത യും കാട് 
വെട്ടിത്തെളിക്കുന്ന പ്രവൃത്തി 1,30,279 


3, 300 


ദർഘാസ് പ്രമാണത്തിന്റെ വില 


അസ്സൽ - 400 + നികുതികൾ 


1 29/ ഇഇ / 2013 - 14 - വിഴിഞ്ഞം മെക്കാനിക്കൽ 

വർക്ക്ഷോപ്പ് ഏരിയായിലെ ചുറ്റുമതിലിന്റെ 
ഉയരം കൂട്ടുന്ന പ്രവൃത്തി (പുനർ ദർഘാസ്) - 
- 1,14 ,170 


പകർപ്പ് " 200 + നികുതികൾ 


2 ,900 


ദർഘാസ് പ്രമാണം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും 18 - 2- 2014 മുതൽ 22 - 2 - 2014 ഉച്ചയ്ക്ക് 12 മണിവരെ. 


2 30 / ഇഇ/ 2013 - 14 - കമലേശ്വരത്ത് ടൈപ്പ് 3 
ക്വാർട്ടേഴ്സിൽ പി. വി. സി സെപ്റ്റിക് ടാങ്ക് 
സ്ഥാപിക്കുന്ന പ്രവൃത്തി- 1, 05, 698 


- ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും 
സമയവും- 24- 2 - 2014 ഉച്ചയ്ക്ക് 12 മണിവരെ. 


2 ,650 


18th FEB. 2014] 


MARINE DEPARTMENT 


20 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
24- 2- 2014 ഉച്ചയ്ക്കുശേഷം 3. 30 മണി. 


(1 ) 


(2 ) 


കരാറുകാരന്റെ തരംതിരിവ് " ഡി യും അതിനുമുകളിലും. 


പ്രവൃത്തിയുടെ കാലാവധി - കമനമ്പർ 1- നും 3 - നും 
1 മാസം, ക്രമനമ്പർ 2 - ന് 3 ആഴ്ച . 


3 94/ 2 013 - 14 / ഇ ഇ / എച്ച് ഇ ഡി എൻ ( എ ) 

ടി - ചെട്ടികു ളങ്ങര പഞ്ചായത്തിലെ 2 -ാം 
വാ ർ ഡിലെ കിഴക്കേ മഠം - ആ ൽ തറ 
മുതൽ ശ്മശാനം ആറ്റു തീരം റോഡിന്റെ 
പുനരുദ്ധാരണം - 23.00 ലക്ഷം 


50,000 


4 


- ദർഘാസ് സംബന്ധിച്ചുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെയും 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് 
റദു ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 
ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് ദിവസം സർക്കാർ 
അവധി പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
ദർഘാസ് ദിവസമായിരിക്കുന്നതാണ്. 


- 95/ 2013 - 14 / ഇ ഇ / എച്ച് ഇ ഡി എൻ ( എ ) 
ടി - കണ്ടല്ലൂർ പഞ്ചായത്ത് 6 -ാം വാർഡിലെ 

തോ പി ല യ്യ ത്ത് പ ന ച്ചു ർ റോഡിന്റെ 
പുനരുദ്ധാരണം- 24. 00 ലക്ഷം 


50,000 


5 96/ 2 013 - 14 / ഇ ഇ / എച്ച് ഇ ഡി എൻ ( എ ) 

ട - നൂറനാട് പഞ്ചായത്ത് 6 -ാം വാർഡിലെ 
തിരുഹൃദയക്കുന്ന്മുതൽ വിശ്വഭവനം വരെയുള്ള 
റോഡിന്റെ പുനരുദ്ധാരണം - 8.80 ലക്ഷം 


22 ,000 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് 
തിരുവനന്തപുരം ഡിവിഷൻ, 

( ഒപ്പ്) 
വിഴിഞ്ഞം. 

-- എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


- 97 | 2013 - 14 | ഇ ഇ / എച്ച് ഇ ഡി എൻ ( എ ) 
ടി - കണ്ടല്ലൂർ പഞ്ചായത്തിലെ ഓണംപള്ളി 
ജംഗ്ഷൻ തരംഗിണി റോഡിന്റെ പുനരുദ്ധാരണം - 
S 22. 50 ലക്ഷം 


50 , 000 


പുനർ ദർഘാസ് പരസ്യം 


- 98 / 2 013 - 14 / ഇ ഇ / എച്ച് ഇ ഡി എൻ ( എ ) 
ടി - ചെട്ടികു ള ങ്ങര പഞ്ചായത്തിലെ 2 -ാം 
വാർഡിലെ വലിയ പെരുമ്പഴ കീച്ചരിക്കടവ് 
റോഡിന്റെ പുനരുദ്ധാരണം - 22.50 ലക്ഷം 50,000 


നമ്പർ ഡി1 -361/ 12/ ഇഇ / എച്ച്ഇ ഡിഎൻ ( എ ). 

2014 ജനുവരി 18 . 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആലപ്പുഴ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കായി അംഗീകൃത കരാറുകാരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


8 99/ 2 013 - 14 / ഇ ഇ എച്ച് ഇ ഡി എൻ ( എ ) 

ടി മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ 
കാട്ടൂർ പള്ളി ബീച്ച് റോഡിന്റെ പുനരുദ്ധാരണം - 
S 24 .50 ലക്ഷം 


50,000 


9 100/ 2013 - 14 / ഇ ഇ / എച്ച് ഇ ഡി എൻ ( എ ) 

ടി - മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ 
വാർഡ് നമ്പർ 1- ലെ തൈക്കൽ ബീച്ച് റോഡിന്റെ 
പുനരുദ്ധാരണം- 24.25 ലക്ഷം 


നിരത 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
| പ്രവർത്തിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


ദ്രവ്യം 


50, 000 


- ( 2) 


- ( 3 ) 


ദർഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1, 6, 7 
ഇവയ്ക്ക് 3,400 + 5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 3, 000 + 5 % 
വാറ്റ്, ക്രമനമ്പർ 3- ന് - 3, 500 + 5 % വാറ്റ്, ക്രമനമ്പർ 4 - ന് 
S 3,600 + 5 % വാറ്റ്, ക്രമനമ്പർ 5- ന് 1,500 + 5 % വാറ്റ്, 
ക്രമനമ്പർ 8, 9 ഇവയ്ക്ക് - 3,700 + 5 % വാറ്റ്. 


92/ 2013 - 14 / ഇഇ/ എച്ച് ഇ ഡി എൻ ( എ ) 
ആലപ്പുഴ ജില്ലയിലെ തീരദേശ റോഡുകളുടെ 
നിലവാരം ഉയർത്തൽ - കണ്ടല്ലൂർ പഞ്ചായത്ത് 
9 -ാം വാർഡിലെ രാജീവ് ഗാന്ധി ജംഗ്ഷൻ 
മുതൽ ഉമാശ്ശേരി കായൽവാരം ജംഗ്ഷൻ 
വരെ യു ള്ള റോഡിന്റെ നിർമ്മാണം 
S 22.50 ലക്ഷം 


- ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
17 - 2 - 2014 മുതൽ 19 - 2 - 2014 ഉച്ചയ്ക്ക് 12. 30 മണിവരെ. 


50,000 


- ദർ ഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും - 19 - 2- 2014 , 3 മണിവരെ. 


2 93 / 2013 - 14 / ഇ ഇ / എച്ച് ഇ ഡി എ ൻ ( എ ) 

ടി - ദേവികുളങ്ങര പഞ്ചായത്ത് 10 -ാം വാർഡിലെ 
നാടലാക്കൽ ജംഗ്ഷൻ മുതൽ ശങ്കരാലയം കടവ് 
വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണം 
- 20 .00 ലക്ഷം 


ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
19 - 2 - 2014, 3.30 മണി. 


50 ,000 


കരാറുകാരന്റെ ക്ലാസ് - കമ ന മ്പർ 5 - ന് " സി യും 
അതിനുമുകളിലും, മറ്റുള്ളവയ്ക്ക് " ബി യും അതിനുമുകളിലും. 


18th FEB. 2014] 


MARINE DEPARTMENT 


21 


- (2 ) 


പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി കമനമ്പർ 
1, 6, 7 ഇവയ്ക്ക് 8 മാസം, ക്രമനമ്പർ 2, 3, 4, 8, 9 ഇവയ്ക്ക് 
6 മാസം, ക്രമനമ്പർ 5 - ന് 5 മാസം. 


7 107 / 2013 - 14 / ഇഇ/ എച്ച്ഇ ഡി എൻ ( എ ) 

ടി -- അവലൂക്കുന്ന് വാർഡിലെ എൻ.എസ്.എസ് 
കരയോഗം മുതൽ അവലൂർമഠം വരെയുള്ള 
റോഡ്- " 24.00 ലക്ഷം 


50 ,000 


- ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മ രാ മത്ത് 
വകുപ്പിന്റെയും, തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റി വയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


50,000 


8 108/ 2013 - 14 / ഇഇ / എച്ച് ഇ ഡി എൻ ( എ ) 

ടി - ചെമ്പന്തറ തോണ്ടൻകുളങ്ങര വാർഡ് 
ആലപ്പുഴ മുനിസിപ്പാലിറ്റി - " 24 .00 ലക്ഷം 
109/ 2013 - 14 / ഇഇ )/ എച്ച് ഇ ഡി എൻ ( എ ) 
ടി - ഫിഷ ർ മ ൻ കോള നി മ ഞഞ്ഞാ ണി 
റോഡ് - അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് 
S 25. 00 ലക്ഷം 


( 2) 


നമ്പർ ഡി1 -361/ 12 / ഇഇ / എച്ച്ഇ 


50,000 


ഡിഎൻ ( എ ). 

2014 ജനുവരി 24. 


- ദർഘാസ് ഫോറത്തിന്റെ വില ക്രമനമ്പർ 1- ന് 3,200 + 
5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 2 ,700 + 5 % വാറ്റ്, ക്രമനമ്പർ 
3 - ന് 2 , 400 + 5 % വാറ്റ്, കമ ന മ്പർ 4 - ന് 
- 2,000 + 5 % വാറ്റ്, കമനമ്പർ 5 - ന് 3,000 + 5 % വാറ്റ്, 
ക്രമനമ്പർ 6 - ന് 3,300 + 5 % വാറ്റ്, ക്രമനമ്പർ 7 - നും 8- നും 
3,600 + 5 % വാറ്റ്, ക്രമനമ്പർ 9 - ന് - 3,800 + 5 % വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും - 
19 -2 -2014 മുതൽ 22- 2- 2014 ഉച്ചയ്ക്ക് 12.30 മണിവരെ. 


- ദ ർ ഘാസ് ഫോറം സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 22 -2 - 2014, 3 മണിവരെ. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
22 - 2 - 2014 , 3.30 മണി. 


കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ആലപ്പുഴ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്കായി അംഗീകൃത കരാറുകാരിൽനിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
| കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവർത്തിയുടെ പേരും 

ദ്രവ്യം 
ഉദ്ദേശ അടങ്കൽ തുകയും 
- (1) (2) 

(3) 
101/ 2013 - 14 / ഇ ഇ / എച്ച് ഇ ഡി എൻ ( എ ) 
ആലപ്പുഴ ജില്ലയിലെ തീരദേശ റോഡുകളുടെ 
നിലവാരം ഉയർത്തുന്ന പ്രവൃത്തി ആറാട്ടുവഴി 
വാർഡിലെ സിഖ് ജംഗ്ഷനിൽ നിന്നും 
കിഴക്കോട്ടുള്ള റോഡും പോപ്പുലർ ജംഗ്ഷനിൽ 
നിന്നും ഐസ് പ്ലാന്റ് വരെയുള്ള റോഡ് 

ആലപ്പുഴ മുനിസിപ്പാലിറ്റി - 21.00 ലക്ഷം - 50, 000 
2 102 / 2013 - 14 / ഇഇ / എച്ച് ഇ ഡി എൻ ( എ ) 

ടി - വെള്ളക്കിണർ ചൊക്കലിംഗപുരം റോഡ് - 
സി വി ൽ സ്റ്റേ ഷ ൻ വാ ർ ഡ് - ആ ല പ്പു ഴ 
മുനിസിപ്പാലിറ്റി - 17. 50 ലക്ഷം 

44,000 
3 103/ 2013 - 14 / ഇഇ/ എച്ച് ഇ ഡി എൻ ( എ ) 

ടി - ഐസ് പ്ലാന്റ് മുതൽ പടിഞ്ഞാറോട്ട് 
അംഗനവാടി നമ്പർ 120 വരെയുള്ള റോഡ് - 
പവർഹൗസ് വാർഡ് - ആലപ്പുഴ മുനിസിപ്പാലിറ്റി 
- 16. 00 ലക്ഷം 

40,000 
104/ 2013 - 14 / ഇഇ/ എച്ച് ഇ ഡി എൻ ( എ ) 
ടി - ഹൗസിംഗ് കോളനി വാർഡിലെ ഹൗസിംഗ് 

ബോർഡിനുള്ളിൽ വരുന്ന റോഡ് വാർഡ് 
നമ്പർ 28 - ആലപ്പുഴ മുനിസിപ്പാലിറ്റി 
13. 00 ലക്ഷം 

33, 000 


കരാറുകാരന്റെ ക്ലാസ് ക്രമനമ്പർ 4 - ന് " സി യും അതിനു 
മുകളിലും, മറ്റുള്ളവയ്ക്ക് " ബി യും അതിനു മുകളിലും. 

- പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി കമനമ്പർ 
2 മുതൽ 5 വരെ 5 മാസം, മറ്റുള്ളവയ്ക്ക് 6 മാസം. 

- ദർഘാസ് സംബ ന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
വകുപ്പിന്റെയും, തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ മാറ്റി വയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, ഹാർബർ 
എഞ്ചിനീയറിംഗ് ഡിവിഷൻ, 
ആലപ്പുഴ. 

( ഒപ്പ്) 
ഫോൺ: 0477 - 2230710 -- എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


5 105 / 2013 - 14 / ഇഇ/ എച്ച് ഇ ഡി എൻ ( എ ) 

ടി - വലിയകുളം വാർഡിലെ സിന്ദ്യ പുരയിടം 
റോഡ്- 19.50 ലക്ഷം 

49, 000 
6 106/ 2013 - 14 / ഇഇ / എച്ച് ഇ ഡി എൻ ( എ ) 

ടി - തുമ്പോളി വികസന ജംഗ്ഷൻ പടിഞ്ഞാറ് 
നിന്നും കുരിശ്ശടി മുതൽ വട ക്കോട്ടുള്ള 
റോഡ്-തുമ്പോളി വാർഡ്- ആല പ്പുഴ 
മുനിസിപ്പാലിറ്റി - 22.00 ലക്ഷം - 50,000 


നമ്പർ ഡി . ബി . 808 / 2013 - 14/ ഇഇ - 1. 2013 ജനുവരി 30. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ് എറണാകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
തൃശ്ശൂർ ജില്ലയിലെ താഴെ പറയുന്ന പ്രവൃത്തിക്ക് അംഗീകൃത 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


മാ 


18th FEB. 2014] 

MARINE DEPARTMENT 
ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 66 / 2013 - 14 / ഇഇ - തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോട് 
റീജിയണൽ ഷിംപ് ഹാച്ചറിയിൽ Accouastic Enclosure and 2 2 2 | എച്ച് . ഇ . ഡി / ഇ ഇ എം / 2 0 13 - 14 
Accessories for 25 KVADG set & 15 KVADG set 

(പുനർ ലേലം) - പുറത്തൂർ ഭാഗത്തുള്ള 
സ്ഥാപിക്കൽ : 2.425 ലക്ഷം. 

വേയ്ബിഡ്ജ് ( Avery 5104 DLB C651895 , 
നിരതദ്രവ്യം - 6,100. 

30 T capacity) 
Mechanical dial 

- 1 No. 3 ,500 
ദർഘാസ് പ്രമാണത്തിന്റെ വില 500 + വാറ്റ്. 
ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും 

- 3 23 / എച്ച് . ഇ . ഡി / ഇ ഇ എ ം / 2 0 13 - 14 
സമയവും 21-2- 2014 മുതൽ 25- 2- 2014- ന് ഉച്ചയ്ക്ക് 12 മണിവരെ. 

ഈ ഡിവിഷന്റെ അധീനതയിലുള്ള 
- KL- 02 2611 നമ്പർ മഹീന്ദ്ര ജീപ്പ് 

1,300 
ദർ ഘാസ് പ്രമാ ണം സ്വീക രി ക്കു ന്ന അ വ സാന 
തീയതിയും സമയവും 25 - 2 -2014, 3 മണി. 

19 - 2 - 2014 - ന് ഉച്ചയ്ക്ക് 2.30 മണിവരെ ക്വട്ടേഷനുകൾ 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 25 - 2- 2014 , 

സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷൻ നൽകാൻ താൽപ്പര്യമുള്ളവർ 
3.30 മണി. 

വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, മലപ്പുറം, 
കരാറുകാരന്റെ ക്ലാസ് - “ ഡി യും അതിനുമുകളിലും. 

പൊന്നാനി എന്ന വിലാസത്തിൽ മുദ്രണം ചെയ്ത കവറുകളിൽ 
പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി ഒരു മാസം. രജിസ്റ്റേർഡ്ആയോ, നേരിട്ടോ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. 

സർക്കാർ ഉത്തരവ് 84 / 97 പി. ഡബ്ലിയൂ ആന്റ് ടി. തീയതി ലേലം/ ക്വട്ടേഷൻ ചെയ്യുന്ന മൂന്ന് ഇനങ്ങൾക്കും പ്രത്യേകമായി 
10 - 8 - 1997 പ്രകാരമുള്ള നിബന്ധനകളും പൊതുമരാമത്ത് ദർഘാസ്/ ക്വട്ടേഷൻ സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ മുദ്രണം 
വകുപ്പിലേയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലേയും ചെയ്ത ക വ റിനു പുറത്ത് "" വേയ് ബിഡ്ജുകൾ/ ജീപ്പ് 
ദർഘാസ് സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഈ വാങ്ങു ന്ന തിനുള്ള ക്വട്ടേ ഷൻ എന്ന് എഴുതേണ്ട താ ണ്. 
ദർഘാസിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദ്ദ് 

താമസിച്ച് ലഭിക്കുന്ന ക്വട്ടേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 
ചെയ്യുന്നതിനോ മാറ്റി വയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ 

നിരത്രദവ്യം ഡിമാന്റ് ഡ്രാഫ്റ്റ് രൂപത്തിൽ ഏതെങ്കിലും 
ഒപ്പിട്ടി രി ക്കുന്ന ഉദ്യോ ഗ സ്ഥ നിൽ നിക്ഷി പ് ത മാ ണ് . 

പൊതുമേഖല ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് 
ദർഘാസിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി 

എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, മലപ്പുറം, 
ബന്ധപ്പെടേണ്ടതാണ്. 

പൊന്നാനി എന്ന പേരിൽ മാറത്തക്ക രീതിയിൽ എടുത്ത് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

ക്വട്ടേഷനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഡിമാന്റ് ഡ്രാഫ്റ്റ് 
കാര്യാലയം, തുറമുഖ 

ഇല്ലാതെ സമർപ്പിക്കുന്ന ക്വട്ടേഷനുകൾ നിരസിക്കുന്നതാണ്. 
എഞ്ചിനീയറിംഗ് വകുപ്പ്, 

- (1) ദർഘാസ് സ്വീകരിച്ചു കഴിഞ്ഞശേഷം 19 - 2 - 2014 - ന് 
എറണാകുളം ഡിവിഷൻ, 

വൈകുന്നേരം 3.30- ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് 
മുനമ്പം, പള്ളിപ്പോർട്ട് പി . ഒ. 

- ( ഒപ്പ്) 

പരി സ രത്ത് എക്സിക്യൂട്ടീവ് എഞ്ചി നീ യറോ അദ്ദേഹം 
ഫോൺ : 0484- 2488077 . എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 

ചുമതലപ്പെടുത്തുന്ന വ്യക്തിയോ പരസ്യലേലം നടത്തുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലസമയത്തിന് 
ലേലം/ ക്വട്ടേഷൻ നോട്ടീസ് 

അര മണിക്കൂർമുൻപായി മേൽപ്പറഞ്ഞ നിരതദവ്യം ടി 
നമ്പർ ഡി3 - 851/ 2013/ ഇഇ. 

2014 ജനുവരി 15. ഓഫീസിൽ അടച്ച് താൽക്കാലിക രസീത് വാങ്ങിയിരിക്കണം. 

കൂടാതെ, ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ അ വ ര വരുടെ 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
മലപ്പുറം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊന്നാനി 

മേൽവിലാസം തെളിയിക്കുന്നതിന് മതിയായ രേഖ ഹാജരാക്കേ 
താഴെ പറയുന്ന വസ്തു വകകൾ 19 - 2 -2014 വൈകിട്ട് 3.30 - ന് 

ണ്ടതാണ്. ലേലം/ ക്വട്ടേഷൻ നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം 
ലേലം/ ക്വട്ടേഷൻ മുഖേന വിൽപന നടത്തുന്നു . 

തിരികെ നൽകുന്നതാണ്. 
കമ ക്വട്ടേഷൻ നമ്പരും 

നിരത 

- പരസ്യലേലം കഴിഞ്ഞാലുടൻ ക്വട്ടേഷൻ സമർപ്പിച്ച് 
നമ്പർ ഇനവും 

ദ്രവ്യം വരുടെയോ അവർ ചുമതലപ്പെടുത്തിയ പ്രതിനിധികളുടെയോ 

സാന്നിദ്ധ്യത്തിൽ ക്വട്ടേഷനുകൾ തുറക്കുന്നതാണ്. ക്വട്ടേഷൻ 
(1 ) 

സമർപ്പിച്ച വ്യക്തി/ സ്ഥാപനത്തിന്റെ ഉടമയുടെ മേൽവിലാസം 

തെളി യി ക്കുന്ന മതി യായ രേഖ പസ്തുത സമയത്ത് 
- 2 1 / എച്ച് . ഇ . ഡി / ഇ ഇ എ ം | 2 0 13 - 14 

ഹാജരാക്കേണ്ടതാണ്. ലേലത്തിലോ ക്വട്ടേഷനിലോ ഏതിലാണ് 
(പുനർ ലേലം) - പൊന്നാനി ഭാഗത്തുള്ള 

കൂടു തൽ തുക രേഖ പ്പെ ടു ത്തി യിട്ടു ള്ളത് ആ തുക 
വേയ്ബ്രിഡ്ജ് ( Avery 5104 DLB C811 
3004, 25 T capacity ) 

രേഖ പ്പെ ടു ത്തിയ ആളിന്റെ പേരിൽ ലേലം/ ക്വട്ടേ ഷ ൻ 
Mechanical dial 

- 1 No. 

താൽക്കാ ലി ക മാ യി സ്ഥിര പ്പെ ടു ത്തു കയും ടിയാൻ 
Counter weights @ 20 kg. - 50 Nos. 

അപ്പോൾതന്നെ ലേലം/ ക്വട്ടേഷൻ തുക മുഴുവനും വിൽപ്പന 
Spanners 

2 Nos. 

നികു തിയും മറ്റു നികു തി കളും അടച്ച് രസീത് 
Electronic dial Japan Model 1611 - 1 No. 2 , 400 വാങ്ങേണ്ടതുമാണ്. 


18th FEB. 2014] 


MARINE DEPARTMENT 


23 


| ( 2 ) ലേലം/ ക്വട്ടേ ഷൻ സ്ഥിര പ്പെടു ത്തി ക്കൊണ്ടുള്ള 
ഉത്തരവ് കിട്ടി ഒരാഴ്ചയ്ക്കകം ലേലം/ ക്വട്ടേഷൻ കൊണ്ട 
ഉരുപ്പടി പ്രസ്തുത സ്ഥലത്തു നിന്നും സ്വന്തം ചെലവിൽ 
നീക്കം ചെയ്യേണ്ടതാണ്. ഈ നിബന്ധനകൾ ലംഘിക്കപ്പെട്ടാൽ 
നിരതദ്രവ്യം അടച്ച തുക സർക്കാരിലേയ്ക്ക് മുതൽക്കൂട്ടുന്നതും 
ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന അധിക ചെലവ് റവന്യൂ 
റിക്കവറി ആക്ട് പ്രകാരം ടിയാനിൽനിന്നും ഈടാക്കുന്നതു 
മാണ്. 


യാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ലേലം/ദർഘാസ് 
നട ത്തുന്ന താ യി രിക്കും. ലേലം/ ദർഘാസ് സംബന്ധമായ 
കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 

- ടി ഉരുപ്പടി നേരിൽകണ്ട് പരിശോധിക്കുന്നതിന് അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാർബർ എഞ്ചിനീയറിംഗ് സബ് 
ഡിവിഷൻ, പൊന്നാനിയുടെമുൻകൂർ സമ്മതം വാങ്ങി 
ഓഫീസ് സമയത്ത് പരിശോധിക്കാവു ന്നതും വിവരങ്ങൾ 
ശേഖരിക്കാവുന്നതുമാണ്. 


- ലേലം/ ക്വട്ടേ ഷൻ സംബ ന്ധ മായ എല്ലാ സർക്കാർ 
വ്യവ സ്ഥ കളും ഇക്കാ ര്യ ത്തി ൽ ബാധക മാ യി രി ക്കും . 
ലേലം/ ക്വട്ടേഷൻ യാതൊരു കാരണവും കൂടാതെ മാറ്റിവെയ്ക്ക 
ന്നതിനോ, അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. ലേലം/ക്വട്ടേഷൻ 
നിശ്ചയിച്ചിട്ടുള്ള ദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുക 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, മലപ്പുറം, 
പൊന്നാനി. 
ഫോൺ ഫാക്സ് : 0494 - 2663034 
ഇ . മെയിൽ - eehed @ ymail .com എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


( ഒപ്പ്) 


Gaz . No . 7 / 2014 /DTP (Marine) . 


